കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL/ TV ( N )/634/2012 -14 


| 


GOVER 


കയ 


ക്കാർ 


രള സർ 
VMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 16 
16th September 2014 

1190 ചിങ്ങം 31 
31st Chingam 1190 

1936 ഭാദം 25 
25th Bhadra 1936 


136 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Museums and Zoos Department 

ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ് ( ഇ ) 2225 / 14. 


2014 ആഗസ്റ്റ് 18. 


--മ്യൂസിയം മൃഗ ശാലാ വകു പ്പിലെ ജീവ ന ക്കാർക്ക് 
ആവശ്യമായ പുരുഷന്മാരുടെ ഗ്ലൗസ് 526 എണ്ണം, സ്ത്രീകളുടെ 
ഗ്ലൗസ് 25 എണ്ണം ചുവടെ ചേർക്കുന്ന നിബ ന്ധ ന കൾക്ക് 
വിധേയമായി സപ്ലേ ചെയ്യുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട 
സ്ഥാപനങ്ങൾ/ വ്യക്തികൾ എന്നിവ രിൽ നിന്നും സീൽ വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഡി. ഡി. യായി നൽകേണ്ടതാണ്. സ്ഥാപനത്തിന്റെ/ വ്യക്തിയുടെ 
പേര്, അഡ്രസ്സ് എന്നിവ വ്യക്തമായെഴുതിയ ദർഘാസുകൾ 
ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം 
എന്ന അഡ സ്സിൽ സമർപ്പിക്കേ ണ്ട താ ണ്. ദർഘാ സു കൾ 
ദർഘാസ് ഫോമിൽ നൽകേണ്ടതാണ്. ദർഘാസ് ഫോമിന്റെ 
വില 400- 5 % വാറ്റുമാണ്. ഡ്യൂപ്ലിക്കേറ്റിന് 200 - വാറ്റും 
അ ധികമായാ ടു ക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറം 
17 - 9 - 2014 മുതൽ 19 - 9 - 2014 - ന് 3.30 വരെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ 
അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ 
അന്നേ ദിവസം 3.30 - ന് ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്ന 
തിനുള്ള പൂർണ്ണാധികാരം മ്യൂസിയം മൃഗശാലാ ഡയറക്ടറിൽ 
നിക്ഷിപ്ത മാ ണ് . സർക്കാർ ദർഘാ സു കൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ബാധകമാണ്. ദർഘാസിനെക്കുറിച്ചുള്ള 
കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലാ 
ഡയ റ ക ട റേറ്റിൽ നിന്നും പ്രവർത്തി സമ യ ങ്ങ ളിൽ 
അറിയാവുന്നതാണ്. 


അടങ്കൽ തുക - 1, 50 ,000 . 


നിബന്ധനകൾ 


1. പ്രകൃതിദത്ത റബ്ബർ കൊണ്ടുള്ള ഗ്ലൗസ് ആയിരിക്കണം. 


2. കട്ടികൂടിയതായിരിക്കണം. 


3. ഉൾവശം കോട്ടൺ ലൈനിംഗ് ആയിരിക്കണം. 
4. ഗ്രിപ്പുള്ളതായിരിക്കണം. 


ഡയറക്ടറുടെ കാര്യാലയം, 
മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


ദർഘാസിനോടുകൂടി ആകെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 
1 % നിര ത ദ വ്യ മായി ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന 


